22nd JAN. 2013] 


COMMISSIONERATE OF LAND REVENUE 


809 


L . A . Notifications and Declarations 

ഭൂമിയുടെ വിശദ വിവരങ്ങൾ 
THRISSUR DISTRICT 

- ജില്ല തൃശ്ശൂർ. 
താലൂക്ക്. തൃശ്ശൂർ. 

വില്ലേജ് കിള്ളന്നൂർ. 
1961- ലെ കേരള സർവ്വേയും അതിർത്തിയും 

- സർവെ നമ്പർ 294 , 295, 307, 308 , 309, 310 , 311, 312, 
സംബന്ധിച്ച് ആക്ടിലെ 6 -ാം വകുപ്പ് 

313 , 314, 315, 316 , 317, 318, 330, 331, 332, 333 , 334, 
പ്രകാരമുള്ള പരസ്യം 

530 , 531, 532, 533 , 534 , 535 , 536 , 537 , 538 , 539 , 
നമ്പർ സി - 1125 / 12 . 

2012 ഡിസംബർ 14 . 

- 540 , 541, 542, 543 , 544 & 545. 
താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന 

പെഷ്യൽ തഹശീൽദാരുടെ 

( ഒപ്പ്) 
ഭൂമിയുടെ സർവ്വേ നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരിക്കു 

കാര്യാലയം, 

സ്പെഷ്യൽ തഹശീൽദാർ, 
കയാൽ ഈ വില്ലേജിലെ സർവ്വേ പ്രവർത്തനങ്ങൾ വേഗം 

എൽ. എ . ( ജനറൽ), 

എൽ. എ . ( ജനറൽ). 
തന്നെ ആരംഭിക്കുന്നതാണെന്നും മേൽപ്പറഞ്ഞ വില്ലേജിലെ 

തൃശ്ശൂർ. 
താഴെപ്പറയുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ച് സർവ്വേ 
ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും 
സംബന്ധിച്ച് ആക്ടിലെ 6 (1) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ 

MALAPPURAM DISTRICT 
പരസ്യം ചെയ്യുന്നു . 

1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും 
താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത് ഭൂമികളിൽ 

സംബന്ധിച്ച ആക്ടിലെ 6 (1) -ാം വകുപ്പ് 
അ വ കാ ശ മു ണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാ ളെയും 

- പ്രകാരമുള്ള പരസ്യം 
നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
സർവ്വേയറുടെ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ നമ്പർ സി3 / 15452 / 2012 . 

2012 ഡിസംബർ 19. 
കാണിച്ചുകൊടുക്കുന്നതിനും അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ 
നൽകുന്നതിനും വേണ്ടി അതാത് സമയം ആവശ്യപ്പെടുമ്പോൾ - താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന 
പ്രസ്തുത ആക്ടിലെ 6 ( 2) എന്ന വകുപ്പു പ്രകാരം ഈ 

- ഭൂമിയുടെ സബ് ഡിവി ഷൻ നട ത്ത ണ മെന്ന് തിരൂർ 
പരസ്യം താഴെപ്പറ ഞ്ഞ ഭൂമിയിൽ അ വ കാ ശ ബ ന്ധ മു ള്ള അഡീഷണൽ തഹശീൽദാരുടെ 19 / 12/ 2012 - ലെ സി3 - 15452/2012 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക നമ്പർ ഉത്തരവ് പ്രകാരം നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെ 
പ്പെടുന്നതാണ്. 

പറയുന്ന സർ വ്വേ നമ്പർ അതിർത്തി തിരിച്ച് സർവ്വ 
പസ്ത ആക്ടിലെ 6( 3) എന്ന വകുപ്പു പ്രകാരം ചെയ്യുന്നതാണെന്നും സബ് ഡിവിഷൻ നടപടികൾ കൈക്കൊ 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 

ള്ളുന്നതാണെന്നും 1961- ലെ കേരള സർവ്വേയും അതിർത്തിയും 
( എ ) സർവ്വ ചെയ്യുന്ന തി നു വേണ്ടി നിർമ്മാർജ്ജനം 

സംബന്ധിച്ച ആക്ടിലെ 6(1) -ാം വകുപ്പുപ്രകാരം ഇതിനാൽ 
ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാ വു ന്ന വല്ല 

പരസ്യം ചെയ്യുന്നു . 
മരങ്ങളോകുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 

താഴെ പറയുന്ന ഭൂമിയുടെഉള്ളിലോ അഥവാ അവയോട് 
വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 

ചേർന്നോ സ്ഥിതിചെയ്യുന്ന ഭൂമികളിൽ അവകാശമുണ്ടെന്ന് 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 

തേർച്ച ചെയ്യുന്ന ഏതൊരാളോടും നേരിട്ടോ ഏജന്റ് മുഖേനയോ 
ചെയ്യു കയോ ചെയ്ത് അ തി രു ക ളോ മറ്റു 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 

സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേയറുടെ അടുത്ത് ഹാജരാകു 

ന്നതിനുംവേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു ; 
( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതാത് സമയം ആവശ്യമായേക്കാവുന്ന - പ്രസ്തുത ആക്ടിലെ 6(2 ) എന്ന വകുപ്പു പ്രകാരം ഈ 
സമയത്തേക്കും, കാലത്തേക്കും തൊഴിലാളികളെ പരസ്യം താഴെ പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഏർപ്പെടുത്തണമെന്നും; 

ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക 
( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണ 

പ്പെടുന്നതാണ്. 
മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആക്ടോ 

പ്രസ്തുത ആക്ടിലെ 6(3 ) എ എന്ന വകുപ്പു പ്രകാരം 
അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 

-- രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും: 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 

( എ ) സർവ്വ ചെയ്യുന്ന തി നു വേണ്ടി നിർമ്മാർ ജ്ജനം 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
പകാ രമുള്ള ഈ അഭ്യർത്ഥ ന കൾ അനു സ രിക്കു ന്ന തിൽ 

മരങ്ങളോകുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, ജോലി കൂലിപ്പണി 
ക്കാരെ ക്കൊണ്ട് ചെയ്യിപ്പിക്കു ന്നതും ആയതിന്റെ ചെലവ് 

വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 
ആക്ടിലും അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 

15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതു പോലെ വീഴ്ച വരുത്തിയിട്ടുള്ള 

ചെയ്യുകയോ ചെയ്ത് അ തി രു കളോ മറ്റു 
വരിൽനിന്നും വസൂലാക്കാവുന്നതുമാണ്. 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


810 


KERALA GAZETTE 


[PART III 


KANNUR DISTRICT 


( ബി ) കൊടി പിടിക്കുന്നവരേയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമായേക്കാവുന്ന 
സമയത്തേക്കും, കാലത്തേക്കും തൊഴിലാളികളെ 
ഏർപ്പെടുത്തണമെന്നും; 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 13 -ാം വകുപ്പ് 

| പ്രകാരമുള്ള പരസ്യം 


നമ്പർ ഡി1 / 1223 / 2011. 


2012 ഡിസംബർ 7. 


( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റു പ്രകാരത്തിൽ പ്രസ്തുത ആകാ 
അതുപകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ അനുസരിച്ച് 
ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ സർവ്വേയർക്ക് 
നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു . 


2 . 


മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനു സ രിക്കു ന്ന തിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, ജോലി കൂലിപ്പണി 
ക്കാ രെ ക്കൊണ്ട് ചെയ്യിപ്പിക്കു ന്നതും ആയതിന്റെ ചെലവ് 
ആക്ടിലും അതു പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങ ളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതു പോലെ വീഴ്ച വരുത്തിയിട്ടു 
ള്ളവരിൽനിന്നും വസൂലാക്കാവുന്നതുമാണ്. 


താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീ സർവ്വേ ഇപ്പോൾ 
പൂർത്തിയാക്കിയിരിക്കുന്നതായി 1961- ലെ സർവെയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ ( 1961 - ലെ 
37 -ാം ആക്ട്) 13 -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു . 
| പ്രസ്തുത ആക്ടിലെ 13എ വകുപ്പിലെ വ്യവസ്ഥകൾ 
അനുസരിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരമോ 
14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സിവിൽ 
കോടതിയിലെ ഡികി മൂലമോ ഇതിനാൽ പരസ്യം 
ചെയ്യുന്ന റീസർവെ ഭേദഗതി ചെയ്യപ്പെടുന്നില്ലെങ്കിൽ 
ഈ സർവെ റിക്കാർഡുകൾ അതിൽ നിർണ്ണയിക്കു 
കയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അതിരുകൾ 
ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുണ്ടെന്നതിന്റെ തർക്ക്മറ്റ് തെളി വാ യി രി 
ക്കുന്നതാണ്. 


ഭൂമിയുടെ വിശദ വിവരങ്ങൾ 


- ജില്ല - മലപ്പുറം. 


താലൂക്ക് തിരൂർ. 


വില്ലേജ് തലക്കാട്. 


അംശം തെക്കൻ കുറ്റൂർ. 
റീ സർവ്വ നമ്പർ - 164/ 2. 
വിസ്തീർണ്ണം 12.186 സെന്റ്. 


- പ്രദേശത്തിന്റെ വിവരണങ്ങൾ 

ജില്ല കണ്ണൂർ. 
താലൂക്ക്- തളിപ്പറമ്പ . 

വില്ലേജ് - രാമന്തളി. 
- റീ സർവ്വ ബ്ലോക്ക് നമ്പരും പേരും ബ്ലോക്ക് 3, കുന്നരു . 


താലൂക്കാഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


-- റീ സർവെ ഓഫീസ്, 

കണ്ണൂർ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


ന 


